Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


COVERNMENT 


ക 
സ 


OF KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 ജൂൺ 29 
29th June 2021 


വാല്യം 10 


നമ്പർ 


26 


Vol . X 


1196 മിഥുനം 15 
15th Mithunam 1196 
1943 ആഷാഢം 8 
8th Ashadha 1943 


Thiruvananthapuram , 

Tuesday 


No. 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


29th JUNE 2021 ) 


COMMISSIONERATE OF LAND REVENUE 


4844 


( 9 ) 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


നസീമ ഉബൈദ് 


ഭാര്യ 


52 


2 


ആബിദ ഉബൈദ് 


മകൾ 


30 


3 


അൻസൽ ഉബൈദ് 


27 


നമ്പർ ബി3-5763 / 2021 . 

2021 ഏപ്രിൽ 22 . 
ഉടു മ്പൻചോല താലൂക്കിൽ ഇരട്ട യാർ വില്ലേ ജിൽ 
തുളസിപ്പാറ കര യിൽ 

കള രി ക്ക മാ ക്കൽ വീട്ടിൽ 
മോഹനൻ എന്നയാൾ 4-5-2017 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ് . 
പരേതന്റെ മകൻ ജിൻസ് മോഹനൻ പരേതന്റെ പിൻതുടർച്ചാ 
വ കാ ശി കളെ നിർണ്ണ യി രു ന്ന തിന് അനന്ത രാ വ കാ ശ 
സർട്ടിഫിക്കറ്റിനായി അപേക്ഷിച്ചിട്ടുണ്ട് . അതിൻ പ്രകാരം 
ബന്ധ പ്പെട്ട 

വില്ലേജാഫീസർ മുഖേന 
നടത്തിയതിൽ താഴെപ്പറയുന്നവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്ന് കാണുന്നു . 
കമ 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


4 


അൽഫിന ഉബൈദ് 


18 


അന്വഷണം 


( പരേതന്റെ മാതാപിതാക്കൾ മുൻപിനാലെ 

മരണപ്പെട്ടിട്ടുള്ളതാണ് . ) 


പേര് 


1 


ഷെലാദേവി , കെ . സി . 


ഭാര്യ 


56 


2 


ജിൻസ് മോഹനൻ 


മകൻ 


36 


മേൽ വിവരിച്ചവർ മാത്ര മാണ് അവ കാശികളെന്ന് 
കാണിക്കുന്ന സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പ മ ള്ള പക്ഷം ആയത് ഈ 

പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് 
ഹാജരായി സമർപ്പിക്കേ ണ്ടതാണ് . താമ സിച്ചോ തപാൽ 
മാർഗ്ഗമോ ലഭിക്കുന്ന പരാതികൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . 


30 


3 


അജേഷ് മോഹനൻ 


32 


>> 


( പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല . 
ഈ സാഹചര്യത്തിൽ മുകളിൽ കാണിച്ചിട്ടുള്ളവരാണ് 
പര തന്റെ അ ന ന്ത രാ വ കാ ശികളെന്ന് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം ഗസറ്റിൽ 
പസി ദ്ധ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
രേഖകളുമായി നേരിട്ട് ഹാജരാകേണ്ട താണ് . വൈകിയും 
തപാൽമാർഗ്ഗവും കിട്ടുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ എഫ് 7-13943 / 2020 . 


2021 ഏപ്രിൽ 21 . 


താലൂക്കാഫീസ് , 
ഉടുമ്പൻചോല . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Peerumede Taluk 


താടു പുഴ താ ലൂ ക്കിൽ 

മു ട്ടം 

വില്ലേ ജിൽ 
തേക്കും കാട്ടിൽ വീട്ടിൽ സിസിലി 

എന്ന വർ 
2-1-2000 -ാം തീയതി മരിച്ചുപോയതിനാൽ പരേതയുടെ മകനായ 
അരുൺ മാത്യു സമർപ്പിച്ച അവകാശ സർട്ടിഫിക്കറ്റിനുള്ള 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ ടി സിസിലി എന്നവർ 2-1-2000 -ാം 
തീയതി മരിച്ച തായും താഴെ പ്പ റ യു ന്ന വർ മാത്ര മാ ണ് 
പരേതയുടെ അവകാശികൾ എന്നും അറിവായിരിക്കുന്നു . 


തിരുത്തൽ പരസ്യം 


നമ്പർ ജി1-552 / 2020 . 

2021 ജൂൺ 18 . 
2-3-2021 -ാം തീയതിയിലെ 9 -ാം നമ്പർ കേരള ഗസറ്റിൽ 
( വാല്യം 10 , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ ഫയൽ നമ്പർ ജി1-55212020 { Kdis . 
പേജില പര സ്യ ത്തിൽ " ചാപ്പു ഴ ശ്ശേരി ' 

ചാപ്പു ഴ ശ്ശേരി ' എന്നു ള്ള ത് 
" ചാപ്പുഴശ്ശേരിയിൽ ' എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


1596-00 


കമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


മാത്യു ജോസഫ് 


ഭർത്താവ് 


66 


താലൂക്കാഫീസ് , 
പീരുമേട് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


2 


അരുൺ മാത 


മകൻ 


31 


3 


മിന്നു മാത 


മകൾ 


20 


Thodupuzha Taluk 


പരസ്യം 


( 1 ) 


നമ്പർ എഫ്1-3991 } 2021 . 


2021 ഏപ്രിൽ 16 . 


( പരേതയുടെ മാതാപിതാക്കൾ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . 

മേൽ വിവരിച്ച വർ മാത്ര മാണ് അ വകാശികളെന്ന് 
കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം പ്രസിദ്ധീകരിച്ച് 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
സമർപ്പി ക്കേ ണ്ട താ ണ് . താമ സിച്ചോ തപാൽ മാർഗ്ഗമാ 
ലഭി ക്കു ന്ന പരാ തി കൾ 

യാതൊരു കാര ണ വ ശാലും 
സ്വീകരിക്കുന്നതല്ല . 


തൊടു പുഴ താലൂക്കിൽ കുമാ ര മം ഗലം വില്ലേജിൽ 
അറഞ്ഞനാൽ വീട്ടിൽ ഉബൈദ് , കെ . എന്നയാൾ 1-2-2021 -ാം 
തീയതി മരിച്ചുപോയതിനാൽ പരേതന്റെ ഭാര്യ നസീമ ഉബൈദ് 
സമർപ്പിച്ച അവകാശ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷയിൻമേൽ 
ബന്ധ പ്പെട്ട വില്ലേജാഫീ സർ മു ഖാ ന്തിരം അന്വേഷണം 
നടത്തിയതിൽ ടി ഉബൈദ് , കെ . 1-2-2021 -ാം തീയതി മരിച്ചതായും 
താഴെ പറയുന്നവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ 
എന്നും അറിവായിരിക്കുന്നു . 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


തൊടുപുഴ . 


118 


Salim A 


Digitally signed by Salim A 
Date : 2021.08.10 14:05:03 
+ 05'30 ' 


